Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


സ 


MENT OF 


VGOVERA 


OF KER 


न्याव व 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


21st December 2010 
2010 ഡിസംബർ 21 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


| 50 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


30th Agrahayana 1932 
1932 അഗ്രഹായനം 30 


PART III 
Co -operative Department 


ക്ലെയിം നോട്ടീസ് 


REGISTRATION CERTIFICATE 


നമ്പർ എ . ഇ .എൽ. 4447 / 2010 . 


2010 നവംബർ 29. 


No. 1778/2010 . 


| 23rd November 2010 . 


- പത്തനംതിട്ട ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) അവർകളുടെ30 - 7 - 2010 -ാം തീയതിയിലെ 
എസ്. സി . റ്റി. എം . 3859 / 06 -ാം നമ്പർ ഉത്തരവ് പ്രകാരം എ 325 
തിരുവല്ല താലൂക്ക്ആട്ടോറിക്ഷാ ആന്റ് ലൈറ്റ് മോട്ടോർ 
തൊഴിലാളി സഹകരണ സംഘം ( ക്ലിപ് തം ) - ന്റെ 
ലിക്വിഡേറ്ററായി, തിരുവല്ല സഹകരണ സംഘം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ഓഫീസിലെ ഇരവിപേരൂർ യൂണിറ്റ് 
ഇൻ സ് പെക്ടറെ നിയമിച്ച് ഉത്തരവായിട്ടുണ്ട്. ടി 
സംഘത്തിൽനിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും തുക 
കിട്ടാനുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് പരസ്യ 
പ്പെടുത്തുന്ന തീയതി മുതൽ 2 മാസത്തിനകം ലിക്വിഡേറ്ററായ 
എന്നെ നേരിലോ ചുമതലപ്പെട്ട പ്രതിനിധി മുഖാന്തിരമോ 
അറിയിക്കേണ്ടതാണെന്നും ടി സംഘത്തിലേക്ക്എന്തെങ്കിലും 
തുക ഈ ഇനത്തിൽ അടയ്ക്കാനുണ്ടെങ്കിൽ ടി തുക നേരിൽ 
തന്ന് രസീത് വാങ്ങേണ്ടതാണെന്നും ഇതിനാൽ പൊതു 
ജനത്തേയും അംഗങ്ങളേയും അറിയിച്ചുകൊള്ളുന്നു . 


I do hereby certify that in exercise of the powers 
conferred on me under Section 7 of the 
Kerala Co -operative Societies Act , 1969 (Act 21 of 1969 ) 
that the following society , the particulars which are 
furnished in the categorical statement is registered by me 
today as a Co -operative Society under the said Act on the 
basis of limited liability and that the Bye -laws of the 
undermentioned society is also hereby registered under 
the said section . 


Categorical Statement 


1 . Name and Number of the Society — The Samskrutha 

- Sarvakalasala Co-operative Society, Ltd . No . E 1180 . 
2 . Date of Registration -- 23 - 11- 2010 . 
3 . Address Kalady P. 0 ., Pin -683 574 . 
4 . Liability - Limited. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


തിരുവല്ല. 


21st DEC, 2010) 


CO - OPERATIVE DEPARTMENT 


256 


5 . Area of operation Office of the Kalady Samskrutha 

Sarvakalasala and other institutions under Samskrutha 
Sarvakalasala . 


6 . Main object — To promote social and economic 

interest of its members . 


. Maximum borrowing limit of the society - 60 times 

of the paid up Share Capital + Reserve Fund . 
9 . Category as per KCS Act - Rule 15 (1 ) (A ) 3 (b ) 

Employees Credit Societies. 
Office of the Joint Registrar 
of Co- operative Societies, 

( Sd.) 
(General), Ernakulam . Joint Registrar (General). 


7. Authorized Share Capital — Rs. 6 ,10,000 . 


കോഴിക്കോട് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 


നമ്പർ സി . എസ്./ 302/ 2005. 


2010 നവംബർ 23 . 


സൂചന : - ( 1) കോഴിക്കോട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 4 - 1- 2005- ലെ 1969 / 04 / ബി . നമ്പർ കത്ത്. 

( 2) സിവിൽ സ്റ്റേഷൻ യൂണിറ്റ് ഇൻസ്പെക്ടർ സമർപ്പിച്ച സെക്ഷൻ 66 പ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ട്. 
( 3) ഈ ആഫീസിൽ നിന്ന് 16 -3- 2005 - ന് സർക്കിൾ സഹകരണ യൂണിയൻ സെക്രട്ടറി, ജനറൽ മാനേജർ ജില്ലാ 

സഹകരണ ബാങ്ക് എന്നിവർക്ക് അയച്ച കത്തുകൾ. 


- 9- 10 - 2002 - ൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും 10- 10 - 2002 - ൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ലിമിറ്റഡ് നമ്പർ ഡി. 2556 
വെള്ളിമാട്കുന്ന് സഹകരണ കൺസ്യൂമർ സ്റ്റോർ 2002 ആഗസ്റ്റ് മുതൽ പ്രവർത്തനരഹിതമാവുകയും നിയമാവലിയിൽ പറഞ്ഞ 
ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തതായി കോഴിക്കോട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഘം തുടർന്ന് പ്രവർത്തിക്കുന്നതിന് സാദ്ധ്യതകളോ സാഹചര്യങ്ങളോ ഇല്ലാത്തതിനാൽ സംഘം 
സമാപ്തീകരിക്കുന്നതാണ്. ഉചിതമെന്നും സൂചന 1. പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) റിപ്പോർട്ട് ചെയ്ത്ത 
സാഹചര്യത്തിൽ താഴെ പറയും പ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


ലിമിറ്റഡ് നമ്പർ ഡി. 2556 വെള്ളിമാട്കുന്ന് സഹകരണ കൺസ്യൂമർ സ്റ്റോർ തുടർന്ന് പ്രവർത്തിക്കുന്നതിന് സാധ്യതകളോ 
സാഹചര്യങ്ങളോ ഇല്ലെന്ന് വകുപ്പ് 66 പ്രകാരമുള്ള പരിശോധനയിലൂടെ ബോദ്ധ്യപ്പെട്ട സാഹചര്യത്തിൽ സഹകരണ നിയമം 
വകുപ്പ് 71(1) പ്രകാരം സംഘം സമാപ്തീകരിക്കുന്നതിന് ഇതിനാൽ ഉത്തരവാകുന്നു . കോഴിക്കോട് അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസിലെ സിവിൽ സ്റ്റേഷൻ യൂണിറ്റ് ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി സഹകരണ നിയമം 
വകുപ്പ് 72 (1) പ്രകാരം നിയമിച്ചിരിക്കുന്നു . ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത വിവരം ഉടൻ റിപ്പോർട്ട് ചെയ്യേണ്ടതും നടപടികൾ 
പൂർത്തീകരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുവാനുള്ള ഉത്തരവിനായി ഈ ഓഫീസിൽ കാലതാമസം കൂടാതെ റിപ്പോർട്ട് 
സമർപ്പിക്കേണ്ടതുമാണ്. ലിക്വിഡേറ്റർ ചുമതലയേറ്റ തീയതിയിലെ ആസ്തിബാധ്യത പട്ടികയുടെ ഒരു പകർപ്പ് ഈ ഓഫീസിൽ 
സമർപ്പിക്കേണ്ടതുമാണ്. 


( 2 ) 


നമ്പർ എ . ഇ .എൽ./ 2743 / 2007. 


2010 നവംബർ 27 . 


സൂചന : - ( 1) ഈ ആഫീസിലെ 13 - 4 - 2007 - ലെ സി . ആർ. ബി . 4965/ 06 നമ്പർ ഉത്തരവ്. 

( 2) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കോഴിക്കോടിന്റെ 28 - 6- 2010 - ലെ 1905/ 07 / ഇ . നമ്പർ കത്ത്. 


സൂചന 1 ഉത്തരവ് പ്രകാരം എഫ്. 1402 കോമൺവെൽത്ത് ട്രസ്റ്റ് ഇന്ത്യ ലിമിറ്റഡ് എംപ്ളോയീസ് കോ -ഓപ്പറേറ്റീവ് 
സൊസൈറ്റിയുടെ പ്രവർത്തനം സമാപ്തീകരിക്കാൻ ഉത്തരവാകുകയും 25 - 10 - 2007 - ന് ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചുമതല 
ഏറ്റെടുക്കുകയുമുണ്ടായി. സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കാനുള്ള ബാധ്യതകളൊല്ലാം തന്നെ തിരിച്ചടച്ചിട്ടുണ്ട്. 


സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി ഉത്തരവാകാൻ 
സൂചന 2 പ്രകാരം അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


21st DEC . 2010 ] 


CO -OPERATIVE DEPARTMENT 


257 


ഉത്തരവ് 
- എഫ്. 1402 കോമൺവെൽത്ത് ട്രസ്റ്റ് ഇന്ത്യ ലിമിറ്റഡ് എംപ്ളോയീസ് കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ 
1969 - ലെ കേരള സഹകരണ നിയമം 74 -ാം വകുപ്പ്പ്രകാരം റദ്ദ് ചെയ്ത് ഉത്തരവാകുന്നു . സംഘം ഈ ഉത്തരവ് മുതൽ ഒരു 
ഏകാംഗയോഗമല്ലാതായി തീരുന്നതാണ്. സംഘത്തിന്റെ റിക്കാർഡുകൾ 3 വർഷം വരെ സൂക്ഷിക്കേണ്ടതും അതിനുശേഷം ഈ 
ഓഫീസിന്റെ മുൻ അനുവാദത്തോടെ നശിപ്പിക്കേണ്ടതുമാണ്. 


( 3 ) 


നമ്പർ എസ് . ടി ./ 1372 / 2004. 


2010 നവംബർ 27 . 


സൂചന : - (1) വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ 13 - 2- 2004- ലെ 1448/ 01 നമ്പർ കത്ത്. 

( 2) വില്ല്യാപ്പള്ളിയൂണിറ്റ് ഇൻസ്പെക്ടർ സമർപ്പിച്ച സെക്ഷൻ 66 പ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ട്. 
( 3) ഈ ആഫീസിൽ നിന്ന് 30- 4- 2007- ന് സർക്കിൾ സഹകരണ യൂണിയൻ സെക്രട്ടറി, ജനറൽ മാനേജർ 

ജില്ലാ സഹകരണ ബാങ്ക് എന്നിവർക്ക് അയച്ച കത്തുകൾ. 


- 12 - 9- 1995 - ൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും 14- 10 -1995- ൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ലിമിറ്റഡ് നമ്പർ ഡി. 2645 
പി . കുഞ്ഞിരാമകുറുപ്പ് മെമ്മോറിയൽ സഹകരണ ആശുപ്രതി 2003 മുതൽ പ്രവർത്തനരഹിതമായിട്ടുണ്ട് എന്ന് വടകര 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഘം പ്രവർത്തനക്ഷമമാക്കുന്നതിന് അംഗങ്ങൾക്ക് 
താൽപര്യമില്ലെന്നും തുടർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള സാദ്ധ്യതയും സാഹചര്യവും ഇല്ലെന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ 
അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആയതിനാൽ സംഘം സമാപ്തീകരിച്ചുകൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ ലിമിറ്റഡ് നമ്പർ ഡി . 2645 പി . കുഞ്ഞിരാമകുറുപ്പ് മെമ്മോറിയൽ 
സഹകരണ ആശുപത്രി തുടർന്ന് പ്രവർത്തിക്കുന്നതിന് സാധ്യതകളോ സാഹചര്യങ്ങളോ ഇല്ലെന്ന് വകുപ്പ് 66 പ്രകാരമുള്ള 
പരിശോ ധ ന യിലൂ ടെ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ സഹകരണ നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം സംഘം 
സമാപ്തീകരിക്കുന്നതിന് ഇതിനാൽ ഉത്തരവാകുന്നു . വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ വില്ല്യാപ്പള്ളി 
യൂണിറ്റ് ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി സഹകരണ നിയമം വകുപ്പ് 72 ( 1 ) പ്രകാരം നിയമിച്ചിരിക്കുന്നു. 
ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത വിവരം ഉടൻ റിപ്പോർട്ട് ചെയ്യേണ്ടതും നടപടികൾ പൂർത്തീകരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുവാനുള്ള 
ഉത്തരവിനായി ഈ ഓഫീസിൽ കാലതാമസം കൂടാതെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. ലിക്വിഡേറ്റർ ചുമതലയേറ്റ 
തീയതിയിലെ ആസ്തി ബാധ്യത പട്ടികയുടെ ഒരു പകർപ്പ് ഈ ഓഫീസിലേക്ക് അയച്ചുതരേണ്ടതാണ്. 


ജോയിന്റ് രജിസ്ട്രാറുടെ ( ജനറൽ) ഓഫീസ്, 
കോഴിക്കോട്. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


കാസറഗോഡ് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ നടപടിക്രമം 
നമ്പർ ഒ. 1438 / 2010 / ആർ. ഡിസ്. 

2010 നവംബർ 30 . 
സൂചന : - (1) ഈ ആഫീസിലെ 27 - 3- 2008 - ലെ എസ്. ടി. 493/ 2008 നമ്പർ ഉത്തരവ്. 

(2 ) ലിക്വിഡേറ്ററുടെ 31- 8 - 2010 - ലെ 691/ 08 / കെ . നമ്പർ ഉത്തരവ്. 

( 3 ) അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) കാസർഗോഡിന്റെ 22 - 9 - 2010 - ലെ 691/ 2010 / കെ . നമ്പർ കത്ത്. 
എസ്. 65 -ാം നമ്പർ കാസറഗോഡ് പി . സി . എ . ആർ. ഡി. ബാങ്ക് എംപ്ലോയീസ് സഹകരണ സംഘത്തെ സൂചന (1) 
ഉത്തരവ് പ്രകാരം സമാപീകരിച്ചുകൊണ്ട്ഉത്തരവാകുകയും കാസറഗോഡ് സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ഓഫീസിലെ കാസറഗോഡ് യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും 29 - 4 - 2008 - ന് ലിക്വിഡേറ്റർ 
ചാർജ്ജടുക്കുകയും ചെയ്തു . ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ച് സൂചന ( 2 ) പ്രകാരം ലിക്വിഡേറ്റർ റിപ്പോർട്ട് 
സമർപ്പിച്ചിരിക്കുകയാണ്. ലിക്വിഡേറ്ററുടെ റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും താഴെപ്പറയുന്ന കാര്യങ്ങൾ ബോദ്ധ്യപ്പെട്ടിരിക്കുന്നു. 

ലിക്വിഡേറ്റർ 29- 4-2008 - ന് ചാർജ്ജടുക്കുമ്പോൾ ഉണ്ടായിരുന്ന സംഘത്തിന്റെ കടധന പട്ടിക താഴെപ്പറയും പ്രകാരമാണ്. 


- ബാദ്ധ്യത 


രൂപ 


ആസ്തി 


- രൂപ് 


9600 . 00 


ഓഹരി മൂലധനം ( എ ക്ളാസ്) 
കരുതൽ ധനം 
ലാഭവിഭജനം 


ഇല്ല 
10319 . 00 


811. 92 
704. 50 


കയ്യിരിപ്പ് തുക 
ബാങ്ക് നിക്ഷേപം 
ഓഹരി കാസറഗോഡ് ജില്ലാ 
സഹകരണ ബാങ്ക് 
ഓഹരി റെയ്ഡ്കോ 
വായ്പാ ബാക്കിയിരിപ്പ് 


100. 00 


181. 08 


100 .00 


വിദ്യാഭ്യാസ ഫണ്ട് 
വിഭജിക്കാത്ത ലാഭം 


6171.50 


6950 . 00 


ആകെ 


- 11469 . 00 


ആകെ 


17469 . 00 


21st DEC . 2010] 


CO - OPERATIVE DEPARTMENT 


258 


4790 . 00 


നിയമാനുസൃതം ക്ലെയിം നോട്ടീസ് പുറപ്പെടുവിച്ച് ഈടാക്കാൻ സാധിക്കുന്ന മുതലുകൾ ഈടാക്കുകയും കൊടുത്തു 
തീർക്കാൻ സാധിക്കുന്ന ബാദ്ധ്യതകൾ കൊടുത്തുതീർക്കുകയും ചെയ്തിട്ടുണ്ട്. ലിക്വിഡേറ്ററുടെ വരവ്- ചെലവ് കണക്കുകൾ 
താഴെപ്പറയും പ്രകാരമാണ്. 
- വരവ് 

രൂപ് -- ചെലവ് 

- രൂപ് 
കയ്യിരിപ്പ് തുക 

ഇല്ല. ലിക്വിഡേറ്ററുടെ പേരിൽ എസ്. ബി . 

30999 . 00 

അക്കൗണ്ടിൽ നിക്ഷേപിച്ച തുക 
സംഘത്തിന്റെ അക്കൗണ്ടിൽ നിന്നും 5893.00 ലിക്വിഡേഷൻ കോസ്റ്റ് 
ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിലേക്ക് 
ട്രാൻസ്ഫർചെയ്ത തുക 
അംഗങ്ങളുടെ വായി 

25106 .00 ലിക്വിഡേഷൻ ചാർജ്ജ് 

1597. 00 
ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും 100. 00 

ആഡിറ്റ് ഫീസ് 

53. 00 
- ഓഹരി പിൻവലിച്ചത് 
റെയ്ഡ്കോയിൽ നിന്നും ഓഹരി 100 . 00 

ജില്ലാ സഹകരണ ബാങ്കിലെ 

100. 00 
പിൻവലിച്ചത് 

ഓഹരി എസ്. ബി. അക്കൗണ്ടിലേക്ക് 

അഡ്ജസ്റ്റ് ചെയ്തത് 
ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും 

റെയ്ഡ്കോയിലെ ഓഹരി 
ലഭിച്ച ലാഭവിഹിതം 

എസ്. ബി . അക്കൗണ്ടിലേക്ക് 

അഡ്ജസ്റ്റ് ചെയ്തത് 
എസ്. ബി. അക്കൗണ്ടിൽ നിന്നും ലഭിച്ച 862. 00 

ലാഭവിഹിതം എസ്. ബി . അക്കൗണ്ടിലേക്ക് 
പലിശ 

അഡ്ജസ്റ്റ് ചെയ്തത് 
എസ്. ബി . അക്കൗണ്ടിൽ നിന്നും 

കണ്ടിജന്റ് എക്സ്പെൻസ് 

723 .00 
പിൻവലിച്ചത് 

പൊതുയോഗ ചെലവ് 

1375 . 00 
വിദ്യാഭ്യാസ ഫണ്ട് 

267 . 00 
ക്ലോസിംഗ് ചാർജ്ജ് 

22 . 00 
ഓഹരി തുക തിരിച്ചു നൽകിയത് 

6600. 00 
എസ്. എ .- ജില്ലാ സഹകരണ ബാങ്ക് 3000 . 00 
പലിശ എസ്. ബി . അക്കൗണ്ടിലേക്ക് 
അഡ്ജസ്റ്റ് ചെയ്തത് 

- 862 , 00 
സർക്കിൾ സഹകരണ യൂണിയന് 

13638 .00 

സംഭാവന ചെയ്തത് 
ആകെ 64130. 00 

ആകെ 

64130 . 00 


4 . 00 


100 . 00 


4 . 00 


32065. 00 


സംഘത്തിന്റെ സമാപ്തീകരണ പൊതുയോഗം 14 - 7 - 2010 - ന് ചേർന്നു . 18 അംഗങ്ങൾ പങ്കെടുത്തു . സംഘത്തിന് 
സർക്കാരിലേക്ക് ബാദ്ധ്യത ഒന്നുംതന്നെ അടയ്ക്കാനില്ല . ലിക്വിഡേഷൻ ഫണ്ടും ലിക്വിഡേഷൻ കോസ്റ്റും യഥാസ്ഥാപനങ്ങളിൽ 
അടച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 13, 638 രൂപ കാസറഗോഡ് സർക്കിൾ സഹകരണ യൂണിയന് സംഭാവനയായി നൽകിയിട്ടുണ്ട്. 
നീക്കിയിരിപ്പു തുക ഇല്ല . ലിക്വിഡേഷൻ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്യുന്നതിനുവേണ്ടി സൂചന (2 ) പ്രകാരം ലിക്വിഡേറ്റർ അപേക്ഷിക്കുകയും സൂചന ( 3 ) പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) കാസറഗോഡ് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


- എസ്. 65 -ാം നമ്പർ കാസറഗോഡ് പമറി കോ - ഓപ്പറേറ്റീവ് അഗ്രിക്കൾച്ചറൽ ആന്റ് റൂറൽ ഡവലപ്പ്മെന്റ് ബാങ്ക് 
എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ നിയമം 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് 
ചെയ്തുകൊണ്ടും സംഘത്തിന്റെ പേര് സംഘങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകൾ ചട്ടം 70 - ൽ നിഷ്ക്കർഷിക്കുന്ന പ്രകാരം 3 വർഷക്കാലം സൂക്ഷിക്കേണ്ടതും 
അതിനുശേഷം ഈ ഓഫീസിന്റെ മുൻ അനുവാദത്തോടുകൂടി നശിപ്പിക്കേണ്ടതുമാണ്. 


സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
കാസറഗോഡ്. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


